- 


2 


KeralaGazetteNo.51dated24thDecember2019.PARTI 


Sectioniii 


2016-ലെ20-ാംആക്റ്റ്2016-ലെകേരളകോർട്ട്ഫീസുംവ്യവഹാരസലയും 

-(ഭേദഗതി)ആക്റ്റ്1959-ലെകേരളകോർട്ട്ഫീസുംവ്യവഹാരസലയുംആക്റ്റ് 

വീണ്ടുംഭേദഗതിചെയ്യുന്നതിനുള്ള 


-കക് 


VERNMENT 


. 
th 


W 
OF 
KER 


F 
KERALA 


ഒരു 

ആക്റ്റ്-പീഠിക.-1959-ലെകേരളകോർട്ട്ഫീസുംവ്യവഹാരസലയുംആക്റ്റ്(1960-ലെ10)ഇതിനുശേഷംകാണുന്നആവശ്യങ്ങൾക്കായിവീണ്ടുംഭേദഗതിചെയ്യുന്നത്യുക്തമായിരിക്കുകയാൽ; 


കേരളസർക്കാർ 


നിയമ(നിയമനിർമ്മാണ-സി)വകുപ്പ് 


-ഭാരതറിപ്പബ്ലിക്കിന്റെഅറുപത്തിയേഴാംസംവത്സരത്തിൽതാഴെപ്പറയുംപ്രകാരംനിയമമുണ്ടാക്കുന്നു: 


വിജ്ഞാപനം 


നമ്പർ21122/ലെഗ്.സി2/2016/നിയമം.തീയതി,തിരുവനന്തപുരം,-2016നവംബർ23 

1192വൃശ്ചികം81938അഗ്രഹായനം2. 


കേരളസംസ്ഥാനനിയമസഭയുടെതാഴെപറയുന്നആക്റ്റ്പൊതുജനങ്ങളുടെഅറിവിലേക്കായിഇതിനാൽപ്രസിദ്ധപ്പെടുത്തുന്നു.നിയമസഭപാസ്സാക്കിയപ്രകാരമുള്ളബില്ലിന്2016നവംബർ21-ാംതീയതിഗവർണ്ണറുടെഅനുമതിലഭിച്ചു. 


-1.ചുരുക്കപ്പേരുംപ്രാരംഭവും:-(1)ഈആക്റ്റിന്2016-ലെകേരളകോർട്ട്ഫീസുംവ്യവഹാരസലയും(ഭേദഗതി)ആക്റ്റ്എന്ന്പേര്പറയാം. 

(2)ഇത്ഉടൻപ്രാബല്യത്തിൽവരുന്നതാണ്.2.76-ാംവകുപ്പിനുള്ളഭേദഗതി.-1959-ലെകേരളകോർട്ട്ഫീസുംവ്യവഹാരസലയുംആക്റ്റിന്റെ(1960-ലെ10)76-ാംവകുപ്പിന്റെ(3)-ാംഉപവകുപ്പിനുപകരംതാഴെപറയുന്നഉപവകുപ്പ്ചേർക്കേണ്ടതാണ്,അതായത്: 

“(3)തൽസമയംപ്രാബല്യത്തിലുള്ളമറ്റ്ഏതെങ്കിലുംനിയമത്തിൽഎന്തുതന്നെഅടങ്ങിയിരുന്നാലും,(2)-ാംഉപവകുപ്പ്പ്രകാരംസമാഹരിച്ചനിയമസഹായനിധിയുടെഎഴുപത്ശതമാനത്തിന്തുല്യമായഒരുതുകഓരോവർഷവും1980-ലെകേരളഅഭിഭാഷകക്ഷേമനിധിആക്റ്റിലെ3-ാംവകുപ്പ്പ്രകാരംരൂപീകരിച്ചിട്ടുള്ളഫണ്ടിലേക്കുംനിയമസഹായനിധിയിൽസമാഹരിച്ചതുകയുടെമുപ്പത്ശതമാനത്തിന്തുല്യമായഒരുതുക2003-ലെകേരളഅഡ്വക്കേറ്റ്ക്ലാർക്ക്സ്ക്ഷേമനിധിആക്റ്റിലെ3-ാംവകുപ്പ്പ്രകാരംരൂപീകരിച്ചിട്ടുള്ളഫണ്ടിലേക്കുംനീക്കിവയ്ക്കേണ്ടതാണ്: 

എന്നാൽ(3)-ാംഉപവകപ്പിൽവ്യക്തമാക്കിയിട്ടുള്ളഫണ്ടുകളിലേക്ക്നീക്കിവയ്ക്കപ്പെട്ടതുകയിൽനിന്നുംപത്ത്ശതമാനംവീതംതുകയ്ക്ക്തുല്യമായതുകവ്യവഹാരികൾക്ക്അടിസ്ഥാനസൗകര്യംലഭ്യമാക്കുന്നതിനായിനിലനിർത്തിയതിനുശേഷം,അപ്രകാരംനീക്കിവെക്കപ്പെട്ടതുകപ്രസ്തുതഫണ്ടുകളിലേക്ക്കൈമാറ്റംചെയ്യേണ്ടതാണ് 
. 

(ശരിത്തർജ്ജമ) 

കെ.എ.ശ്രീലത,നിയമവകുപ്പ്അഡീഷണൽസെക്രട്ടറി. 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


ബി.ജി.ഹരീന്ദ്രനാഥ്, 

നിയമസെക്രട്ടറി. 


G.70/2013/DTP. 


21 


